© 


കേരള സര്‍ക്കാര്‍ 
Government വ്‌ Kerala 


2021 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 








കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ്രുവരി 16 





തിരുവനന്തപുരം, 16th February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 4 7 
Vol. X Thiruvananthapuram, 4th Kumbham 1196 No. 





1942 മാഘം 27 


Tuesday 27th Magha 1942 








PART 111 


Commissionerate of Land Revenue 


THIRUVANANTHAPURAM DISTRICT ഇവര്‍ മാതമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 


ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 


Neyyattinkara Taluk 


പരസ്യം ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
() മേല്‍പ്പറഞ്ഞവര്‍ മാരതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം 
നമ്പര്‍ aG)5-15568/2020. 2020 സെപ്റ്റംബര്‍ 30. അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെ ടുത്തി 30 
നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പാറശ്ലാല വില്ലേജില്‍ ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
പാറശാല പി. ഒ., അയ്ങ്കാമം, തെറ്റിയോട്‌, ചെമ്മങ്കാലവിള തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 
വീട്ടില്‍ രാജന്‍, പി. മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
ബാങ്കില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു മ) 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ നമ്പര്‍ എ--17044/2020. 2020 ഒക്ടോബര്‍ 8. 
രംഗബായി, സി. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ പാറശ്ശാല 
വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പാറശാല വില്ലേജില്‍ 
റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാന്‍ 14-8-2019-ല്‍ മരിച്ചുപോയതായും പാറശാല പി. ഒ., ആരണ്യാസ്‌ നിയര്‍ ഇവാന്‍സ്‌ ഹൈസ്കൂള്‍ 
പരേതന്റെ നിയമാനുസൃതാവകാശികളായി സുബ്രമണ്യം, പി. മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
വയസ്‌ ബാങ്കില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ 
1. രംഗബായി, സി. ഭാര്യ 66 പൂഷ്പരാജി, ആര്‍. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
2 സതീഷ്കുമാര്‍ മകന്‍ 44 പാറശ്ശാല വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ 
3. ബിന്ദു മകള്‍ 42 നടത്തിവന്ന റിക്കാര്‍ഡിന്‍ (പ്രകാരം ടിയാന്‍ 14-7-2020-@8 
A, സന്ധ്യ, ആര്‍. . 56 മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃതാവകാശികളായി 


Gaz. No. 7/2021/DTP (CLR). 


൭൭ 





16th Fes. 2021] COMMISSIONERATE OF LAND REVENUE 1130 
വയസ്‌ വയസ്‌ 
1. പുഷ്പരാജി, ആര്‍. ഭാര്യ 44 1. ശശികുമാരി, കെ. ഭാരൃ 56 
Ds ആരണ്യ, പി. എസ്‌. മകള്‍ 23 2. ബിനേഷ്‌, ബി. എസ്‌. മകന്‍ 27 
3. ആര്യ, പി. എസ്‌. [ഴി 8 3. ബിനുജ, ബി. എസ്‌. മകള്‍ 26 
4. ആനന, എസ്‌. പി. മകന്‍ 14. 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും മൈനര്‍സന്താനം ഒന്നാം കക്ഷിയുടെ 
സംരക്ഷ്‌ണയിലാണെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ ag)5-17330/2020. 2020 ഒക്ടോബര്‍ 12. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പാറശാല വില്ലേജില്‍ 
ഇഞ്ചിവിള, അമ്പലത്തുവിള വീട്‌, ലെനിന്‍ കോട്ടേജ്‌, 
സുകുമാരന്‍, എം. മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
ലഭിക്കാനുള്ള പെന്‍ഷന്‍ MSW വാങ്ങുന്നതിനും മറ്റാ 
ആവശ്യുങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ കെ. എസ്‌. ഭഗവതി അമ്മ 
ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ പാറശാല വില്ലേജാഫീസര്‍ 
മുഖേന അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍ 
പ്രകാരം ടിയാന്‍ 19-7-2020-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃത അവകാശികളായി 


വയസ്‌ 
1. കെ. എസ്‌. ഭഗവതി അമ്മ ഭാര്യ 59 
പ! അഭിലാഷ്‌, ബി. എസ്‌. മകന്‍ 35 
3 അഖില, ബി. എസ്‌. മകള്‍ 30 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പറഞ്ഞ വര്‍ മതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കു ന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ എ-15735 /2020. 2020 ഒക്ടോബര്‍ 1. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പാറശ്ശാല വില്ലേജില്‍ 
പാറശ്ശാല പി. ഒ., കോഴിവിള, മുക്കംപ്ലാവിളയില്‍ 
ബാലചന്ദ്രന്‍, ജി. മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
ഉള്ള RC ബുക്ക്‌ പേര്‌ മാറ്റുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി 
വീട്ടില്‍ ശശികുമാരി, കെ. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
പാറശ്ശാല വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാന്‍ 11-5-2020-@8 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃതാവകാശികളായി 


56 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാ്രതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ എ-17228 /2020. 2020 ഒക്ടോബര്‍ 8. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കുളത്തൂര്‍ വില്ലേജില്‍ 
പൊഴിയൂര്‍, പരുത്തിയൂര്‍, പുതുവല്‍ പുരയിടം, റിച്ചാര്‍ഡ്‌ മരിച്ചു 
പോയതിനാല്‍ പരേതന്റെ പേരില്‍ ബാങ്കില്‍ ഹാജരാക്കുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ ലീന്‍മേരി, എം. 
ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ കുളത്തൂര്‍ വില്ലേജാഫീസര്‍ 
AGM അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍ 
പ്രകാരം ടിയാന്‍ 29-10-2019-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃത അവകാശികളായി 


വയസ്‌ 
1. ലീന്‍മേരി, എം. ഭാര്യ 50 
2. സോണിയ, എല്‍. മകള്‍ 31 
3. സോഫിയമോള്‍, എല്‍. [ഴി 25 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാരതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(6) 


നമ്പര്‍ ag)5-17227/2020. 2020 ഒക്ടോബര്‍ 8. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പരശുവയ്ക്കല്‍ വില്ലേജില്‍ 
പരശുവയ്ക്കല്‍ പി. ഒ., കിഴക്കേപുത്തന്‍ വീട്‌, മലഞ്ചുറ്റ്‌, 
സീയോന്‍ നിവാസില്‍ വിജയന്‍, ഡി. മരിച്ചുപോയതിനാല്‍ 
പരേതന്റെ പേരില്‍ ബാങ്കില്‍ ഹാജരാക്കുന്നതിനും 
മറ്റാവശൃ ങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ വിമലാഭായി, ബി. 
ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ പരശുവയ്ക്കല്‍ വില്ലേജാഫീസര്‍ 
മൂഖേന അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍ 
പ്രകാരം ടിയാന്‍ 23-5-2020-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 


നിയമാനുനസ്ൃൃത അവകാശികളായി 





16th Fes. 2021] COMMISSIONERATE OF LAND REVENUE 1131 

വയസ്‌ വയസ്‌ 
1. വിമലാഭായി, ബി. ഭാര്യ 55 അനില്‍കുമാര്‍, കെ. മകന്‍ 51 
2 alleiler, al മകള്‍ 38 മാര്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കളും 
3. വിജീഷ്‌, വി. മകന്‍ a ഭര്‍ത്താവും ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ 
4. വിനീഷ്‌, വി. ” 29 


ഇവര്‍ മാ്രതരമാണുള്ളതെന്നും പരേതന്റെ മാതാവ്‌ 
ജീവിച്ചിരിപ്പില്ലായെന്നും പിതാവ്‌ ദേവദാസന്‍, ജെ. 
ജീവിച്ചിരിപ്പുണ്ടെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പറഞ്ഞ വര്‍ മതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഈ പരസും കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(7) 


നമ്പര്‍ എ-17061/2020. 2020 ഒക്ടോബര്‍ 8. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ ചെങ്കല്‍ വില്ലേജില്‍ ചെങ്കല്‍ പി. ഒ. 
അലത്തറയ്ക്കല്‍, ശ്രീഭവനില്‍ ശശിധരന്‍, എസ്‌. കെ. മരിച്ചു 
പോയതിനാല്‍ പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള പെന്‍ഷന്‍ 
ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി 
വീട്ടില്‍ രാധാമണി, എസ്‌. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ചെങ്കല്‍ വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാന്‍ 28-4-2020-ല്‍ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃതാവകാശികളായി 


വയസ 


1. രാധാമണി, എസ്‌. ഭാര്യ 59 


2. ശ്രീകുമാര്‍, എസ്‌. മകന്‍ 35 


3. കല്യാണ്‍, എസ്‌. ആര്‍. ” 29 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാധ്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ ag)1-16096/2020. 2020 ഒക്ടോബര്‍ 1. 


തിരുവനന്തപുരം താലൂക്കില്‍ കല്ലിയൂര്‍ വില്ലേജില്‍ 
കല്ലിയൂര്‍ പി. ഒ., കല്ലിയൂര്‍, ചെങ്കോട്‌ ചരുവിള വീട്ടില്‍ 
ബി. കമലമ്മ മരിച്ചുപോയതിനാല്‍ പരേതയുടെ പേരില്‍ 
ബാങ്കില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ 
കൊടങ്ങാവിള പി. ഒ., നെയ്യാറ്റിന്‍കര, നീരാഴിക്കര 
പുത്തന്‍ വീട്ടില്‍ അനില്‍കുമാര്‍, കെ. ബോധിപ്പിച്ച 
അപേക്ഷയിന്മേല്‍ നെയ്യാറ്റിന്‍കര, കല്ലിയൂര്‍ വില്ലേജാഫീസര്‍മാര്‍ 
മുഖേന അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍ 
പ്രകാരം ടിയാള്‍ 24-11-2019-ല്‍ മരിച്ചുപോയതായും പരേതയുടെ 
നിയമാനുസൃതാവകാശിയായി 


57 


പരേതയുടെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശി മേല്‍പ്പറഞ്ഞയാള്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. 
താമസിച്ചും തപാല്‍വഴിയും 
സ്വീകരിക്കുന്നതല്ല. 


ലഭിക്കുന്ന അപേക്ഷകള്‍ 


(9) 


നമ്പര്‍ ag)1-13678/ 2020. 2020 ഒക്ടോബര്‍ 1. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പള്ളിച്ചല്‍ വില്ലേജില്‍ 
പള്ളിച്ചല്‍ പി. ഒ., പള്ളിച്ചല്‍, ര്രീകൃഷ്ണസദനത്തില്‍ 
ഹരികൃഷ്ണന്‍, എം. എസ്‌. മരിച്ചുപോയതിനാല്‍ പരേതന്റെ 
പേരില്‍ വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കൂന്നതിനുവേണ്ടി 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി 
വീട്ടില്‍ പങ്കജാക്ഷി അമ്മ ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ 
പള്ളിച്ചല്‍ വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാന്‍ 6-12-2019-ല്‍ മരിച്ചു 
പോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 


വയസ്‌ 
1. ശില്‍പ, ആര്‍. ഭാര്യ 27 
2. അദലൈതലക്ഷ്മി, എസ്‌. മകള്‍ 10 മാസം 
3. പങ്കജാക്ഷി അമ്മ മാതാവ്‌ 73 


ഇവര്‍ മാഠ്രതമാണുള്ളതെന്നും പരേതന്റെ പിതാവ്‌ 
ജീവിച്ചിരിപ്പില്ലായെന്നും മൈനര്‍സന്താനം ഒന്നാം കക്ഷിയുടെ 
സംരക്ഷണയിലാണെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ 
പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പറഞ്ഞവര്‍ മാതമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ പസി ദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ 
ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും ലഭിക്കുന്ന 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(10) 


നമ്പര്‍ aG)1-15990/2020. 2020 സെപ്റ്റംബര്‍ 30. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പള്ളിച്ചല്‍ വില്ലേജില്‍ 
ഇന്‍ഡസ്്രിയല്‍ എസ്റ്റേറ്റ്‌ പി. ഒ., പാമാംകോട്‌, വില്ലാംകോട്‌, 
സുദര്‍ശനത്തില്‍ പി. ജയകുമാരി മരിച്ചുപോയതിനാല്‍ 
പരേതയുടെ പേരില്‍ ബാങ്കില്‍ ഹാജരാക്കുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ കെ. സുദര്‍ശനന്‍നായര്‍ 
ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ പള്ളിച്ചല്‍, മണക്കാട്‌ എന്നീ 
വില്ലേജാഫീസര്‍മാര്‍ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാള്‍ 26-4-2020-ല്‍ മരിച്ചുപോയതായും 
പരേതയുടെ നിയമാനുസൃതാവകാശികളായി 





16th Fes. 2021] COMMISSIONERATE OF LAND REVENUE 1132 
വയസന്‍ വയസന്‍ 
1. കെ. സുദര്‍ശനന്‍ നായര്‍ ഭര്‍ത്താവ്‌ 68 1. മുരളീധരന്‍, എസ്‌. മകന്‍ 60 
മ. സുജ, ജെ. എസ്‌. മകള്‍ 38 2. ഉഷാകുമാരി, ആര്‍. മകള്‍ 48 
3. സുജീഷ്‌, ജെ. എസ്‌. മകന്‍ 36 4. നനന wai’, Sent a 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതയുടെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(1) 


നമ്പര്‍ ag)1-15993/2020. 2020 സെപ്റ്റംബര്‍ 30. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പള്ളിച്ചല്‍ വില്ലേജില്‍ 
നരുവാമൂട്‌ പി. ഒ., മൊട്ടമൂട്‌, ചിത്തിരയിൽ ജി. നീലകണ്ഠപിള്ള 
മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ ബാങ്കില്‍ 
ഹാജരാക്കുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ 
സുജാത അമ്മ, റ്റി. ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ പള്ളിച്ചല്‍, 
കൊല്ലയില്‍, ആനാവൂര്‍ വില്ലേജാഫീസര്‍മാര്‍ മുഖേന 
അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡില്‍ പ്രകാരം 
ടിയാന്‍ 24-12-2019-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃതാവകാശികളായി 


വയസ്‌ 
1. സുജാത അമ്മ, റ്റി. ഭാര്യ 71 
Ds സുധ, എസ്‌. മകള്‍ 53 
3. അനിത, എസ്‌. ” 51 
4, ബിന്ദു, എസ്‌. » 48 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ മേല്‍പ്പറഞ്ഞ 
വര്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം അവര്‍ ആ വിവരം 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ 
ബോധിപ്പിക്കേ ണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും 
ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(12) 


നമ്പര്‍ ag)1-15971/2020. 2020 സെപ്റ്റംബര്‍ 30. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പെരുമ്പഴുതൂര്‍ വില്ലേജില്‍ 
പെരുമ്പഴുതൂര്‍ പി. ഒ., മാമ്പഴക്കര, നെടുവിള കീഴേ പുത്തന്‍വീട്ടില്‍ 
സദാശിവന്‍ ആശാരി മരിച്ചുപോയതിനാല്‍ പരേതന്റെ 
പേരില്‍ കെ. എസ്‌. എഫ്‌. ഇ. യൂടെ പെരുങ്കടവിള (്രാഞ്ചില്‍ 
ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ പെരുമ്പഴുതൂര്‍ പി. ഒ., 
മാമ്പഴക്കര, നെടുവിള, എം. വി. ഭവനില്‍ മുരളീധരന്‍, എസ്‌. 
ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ പെരുമ്പഴുതൂര്‍, ചെങ്കല്‍ എന്നീ 
വില്ലേജാഫീസര്‍മാര്‍ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാന്‍ ട6-7-2017-ല്‍ മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസുൃതാവകാശികളായി 


58 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കളും 
ഭാര്യ രാജമ്മയും ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ 
പരേതന്റെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞ വര്‍ മാ്രമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(13) 


നമ്പര്‍ aG)1-15805/2020. 2020 സെപ്റ്റംബര്‍ 29. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ ബാലരാമപുരം വില്ലേജില്‍ 
ബാലരാമപുരം, താന്നിമൂട്‌ പി. ഒ., പൂതിച്ചല്‍, കൂഞ്ചുവീട്ടില്‍ 
ശ്രീകുമാരന്‍ നായര്‍, ആര്‍. മരിച്ചുപോയതിനാല്‍ പരേതന്റെ 
പേരില്‍ വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ നിതിന്‍ ശ്രീകുമാര്‍ 
ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ ബാലരാമപുരം വില്ലേജാഫീസര്‍ 
മൂഖേന അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍ 
പ്രകാരം ടിയാന്‍ 25-7-2020-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃതാവകാശികളായി 


1. വിജയകുമാരി, വി. ഭാര്യ 55 


2. നിതിന്‍ ശ്രീകുമാര്‍ മകന്‍ 30 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാരതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(14) 


നമ്പര്‍ എ€-15701/2020. 2020 ഒക്ടോബര്‍ 1. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പാറശ്ശാല വില്ലേജില്‍ 
കാക്കോട്ടുകോണം, ഈന്തിക്കാല, ആനന്ദഭവനില്‍ 
ജി. രാമഭദ്രന്‍ മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
വിവിധ ആവശ്യങ്ങള്‍ക്കായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ സി. ആനന്ദവല്ലി 
ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ പാറശ്ശാല വില്ലേജാഫീസര്‍ 
മൂഖേന അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍ 
പ്രകാരം ടിയാന്‍ 24-1-2018-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃതാവകാശികളായി 


1. സി. ആനന്ദവല്ലി ഭാര്യ 59 


2. സിബിന്‍, ആര്‍. എ. മകന്‍ 29 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1133 





ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂലുങ്ങളും 
മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 


വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 


കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(15) 


നമ്പര്‍ ag)5-15998 /2020. 2020 സെപ്റ്റംബര്‍ 30. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ വെള്ളറട വില്ലേജില്‍ കിളിയൂര്‍, 
കാഞ്ഞിരംകോണം, പുതുവല്‍ പുത്തന്‍ വീട്‌, അജയ്‌ ഭവനില്‍ 
ഗോപാലകൃഷ്ണന്‍ നായര്‍ മരിച്ചുപോയതിനാല്‍ പരേതന്റെ 
പേരില്‍ ഹൌസിംഗ്‌ ബോര്‍ഡില്‍ ഹാജരാക്കുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ ശാന്ത ബോധിപ്പിച്ച 
അപേക്ഷയിന്മേല്‍ വെള്ളറട വില്ലേജാഫീസര്‍ മുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡില്‍ പ്രകാരം ടിയാന്‍ 
18-1-2013-ല്‍ മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത 


അവകാശികളായി 
വയസ്‌ 
1. ശാന്ത, എ. ഭാര്യ 60 
2. അജയകുമാര്‍, ജി. മകന്‍ 42 
3. മഞ്ചു, എസ്‌. മകള്‍ 39 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂലുങ്ങളും 
മേല്‍പ്പറഞ്ഞ വര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 


വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 


കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(16) 


നമ്പര്‍ എ--14413/2019. 2020 സെപ്റ്റംബര്‍ 29. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കുന്നത്തുകാല്‍ വില്ലേജില്‍ 
പനച്ച മൂട്‌ തോട്ടത്തില്‍ വീട്ടില്‍ 
സുധീഷ്കുമാര്‍, എസ്‌. മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
ബ്ലോക്കാഫീസില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി 
വീട്ടില്‍ ഷീല, എസ്‌. ആര്‍. ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ 


പി. ഒ., വേങ്കോട്‌, 


കുന്നത്തുകാല്‍ വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാന്‍ 27-12-2008-ല്‍ മരിച്ചു 
പോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 


വയസ 


1. ഷീല, എസ്‌. ആര്‍. ഭാര്യ 35 


2. ശകുന്തള മാതാവ്‌ 65 


Gaz. No. 7/2021/DTP (CLR). 


59 


ഇവര്‍ മാര്ര്തമാണുള്ളതെന്നും പരേതന്റെ പിതാവ്‌ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഈ പരസുൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(17) 


നമ്പര്‍ aG)5-15612/2020. 2020 സെപ്റ്റംബര്‍ 29. 


നെയ്യാറ്റിന്‍കരതാലൂക്കില്‍ പാറശ്ശാല വില്ലേജില്‍ 
പാലൂര്‍ക്കോണം, എസ്‌. ബി. ഭവനില്‍ ബിജുകുമാര്‍, ബി. 
മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ ബാങ്കില്‍ 
ഹാജരാക്കുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ 
സുനിത, ബി. എസ്‌. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
പാറശ്ശാല വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാന്‍ 5-5-2020-ല്‍ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃതാവകാശികളായി 


വയസ്‌ 
1. സൂനിത, ബി. എസ്‌. ഭാര്യ 43 
2. നിധിന്‍, ബി. എസ്‌. മകന്‍ 7 
3. നന്ദിത, ബി. എസ്‌. മകള്‍ 16 
4. Momo മാതാവ്‌ 87 


ഇവര്‍ മാഠ്രതമാണുള്ളതെന്നും പരേതന്റെ പിതാവ്‌ 
ജീവിച്ചിരിപ്പില്ലായെന്നും മൈനര്‍സന്താനങ്ങള്‍ ഒന്നാം കക്ഷിയുടെ 
സംരക്ഷണയിലാണെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞ വര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(18) 


നമ്പര്‍ ag)5- 1585/2020. 2020 സെപ്റ്റംബര്‍ 29. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കുന്നത്തുകാല്‍ വില്ലേജില്‍ 
കട്ടച്ചല്‍വിള, കുശപ്പുറ റോഡരികത്ത്‌ വീട്ടില്‍ ആര്‍. വിശ്വനാഥന്‍ 
മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ വിവിധ സര്‍ക്കാര്‍ 
ആവശ്യങ്ങള്‍ക്കായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ ശാന്തകുമാരി, ഒ. 
ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ കുന്നത്തുകാല്‍ വില്ലേജാഫീസര്‍ 
മൂഖേന അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍ 
പ്രകാരം ടിയാന്‍ 28-5-2020-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 


നിയമാനുസ്ൃൃതാവകാശികളായി 
വയസ്‌ 
64. 


1. ശാന്തകുമാരി, ഒ. ഭാര്യ 


2. ശശികല, വി. മകള്‍ 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1134 





ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(19) 


നമ്പര്‍ ag)5-15616/2020. 2020 സെപ്റ്റംബര്‍ 29. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ ചെങ്കല്‍ വില്ലേജില്‍ 
വ്ളാത്താങ്കര പി. ഒ., ആവണക്കിന്‍വിള, മണിമംഗലം-ല്‍ 
ദേവദാസന്‍ മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ ബാങ്കില്‍ 
ഹാജരാക്കുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ കോമളം, ജി. 
ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ ചെങ്കല്‍ വില്ലേജാഫീസര്‍ 
മുഖേന അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍ 
പ്രകാരം ടിയാന്‍ 6-8-2020-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃത അവകാശികളായി 


വയസ്‌ 
1. കോമളം, ജി. ഭാര്യ 56 
2. ബിബിന്‍ദേവ്‌, ഡി. മകന്‍ 32 
3. ബിജിന്‍ദേവ്‌, ഡി. 29 


മമ 


4, ബീന്‍ദേവ്‌, ഡി. 22 


മമ 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ 
പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞ വര്‍ മാതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(20) 


നമ്പര്‍ ag)1-162/2021. 2021 ജനുവരി 8. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കാഞ്ഞിരംകുളം വില്ലേജില്‍ 
കാഞ്ഞിരംകുളം പി. ഒ., തെക്ക്ത്തേരിവിള, പി. ജി. എസ്‌. ഭവനില്‍ 
ഓമന, എസ്‌. മരിച്ചുപോയതിനാല്‍ പരേതയുടെ പേരില്‍ 
ലഭിക്കാനുള്ള സര്‍വ്വീസ്‌ ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ ശിവഗംഗേഷ്‌, പി. ജി. 
ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ കാഞ്ഞിരംകുളം വില്ലേജാഫീസര്‍ 
മുഖേന അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍ 
പ്രകാരം ടിയാള്‍ 23-12-2020-ല്‍ മരിച്ചുപോയതായും പരേതയുടെ 
നിയമാനുസൃതാവകാശികളായി 


1. ശിവഗംഗേഷ്‌, പി. ജി. മകന്‍ 37 


3. ഗംഗേശ്ചരി, ഒ. ജി. മകള്‍ 33 


60 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പത്തേയുടെ മാതാപിതാക്കളും 
ഭര്‍ത്താവ്‌ പി. ഗംഗാധരനും ജിീവിച്ചിരിപ്പില്ലായെന്നും 
അറിയുന്നതിനാല്‍ പരേതയുടെ പേരില്‍ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും 
വാങ്ങുന്നതിനുള്ള അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ 
മാധ്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും 
ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(21) 


നമ്പര്‍ ag)5-509/2021. 2021 ജനുവരി 18. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ ചെങ്കല്‍ വില്ലേജില്‍ 
ആറയൂർ » കൊറ്റാമം, കൃഷ്ണകലയില്‍ 
അയ്യപ്പന്‍ നായര്‍, എന്‍. മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
കാനറാബാങ്കില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ 
ശ്രീകലകുമാരി ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ ചെങ്കല്‍ 
വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാന്‍ 21-9-2020 ല്‍ മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസൃതാവകാശികളായി 


പി. ഒ. 


വയസ്‌ 
1. ശ്രീകലകൂമാരി, എസ്‌. ഭാര്യ 55 
2: അഖില എസ്‌. നായര്‍ മകള്‍ 32 
3. രേഖ എസ്‌. നായര്‍ 30 
4. അഞ്ജലി എസ്‌. നായര്‍ ” 28 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാര്തമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(22) 


നമ്പര്‍ എ1-21493/2020. 2020 ഡിസംബര്‍ 28. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ അതിയന്നൂര്‍ വില്ലേജില്‍ 
കൊടങ്ങാവിള പി. ഒ., കമുകിന്‍കോട്‌, കോട്ടപ്പുറം ചെമ്മണ്ണുവിള 
വീട്ടില്‍ ശോഭനകുമാരി, എല്‍. മരിച്ചുപോയതിനാല്‍ പരേതയുടെ 
പേരില്‍ ആധാരമെഴുത്ത്‌ ക്ഷേമനിധി ആഫീസില്‍ 
ഹാജരാക്കുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ 
അഭിലാഷ്‌ കൃഷ്ണ, ആര്‍. എസ്‌. ബോധിപ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ അതിയന്നൂര്‍ വില്ലേജാഫീസര്‍ മുഖേന 
അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍ പ്രകാരം 
ടിയാള്‍ 15-7-2020-ല്‍ മരിച്ചുപോയതായും പരേതയുടെ 
നിയമാനുസൃതാവകാശികളായി 


വയസ്‌ 
1. രാധാകൃഷ്ണന്‍, വി. ഭര്‍ത്താവ്‌ 65 
2. അനുപകൃഷ്ണ, എസ്‌. ആര്‍. മകള്‍ 36 
3. അഭിലാഷ്കൃഷ്ണ, എസ്‌. ആര്‍. മകന്‍ 35 
4. അനുജകൃഷ്ണ, എസ്‌. ആര്‍. മകള്‍ 30 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1135 





ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതയുടെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാഠരതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(23) 


നമ്പര്‍ aG)1-21737/2020. 2021 ജനുവരി 16. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കരുംകുളം വില്ലേജില്‍ 
പുതിയതുറ പി. ഒ., കരുംകുളം, പാമ്പുകാല, നാകപുരം, 
കല്ലുവിള വീട്ടില്‍ ബിജു, എസ്‌. എസ്‌. മരിച്ചുപോയതിനാല്‍ 
പരേതന്റെ പേരില്‍ ബാങ്കില്‍ ഹാജരാക്കുന്നതിനും 
മറ്റാവശ്ൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ ശശിലേഖ ബോധിപ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ കരുംകുളം വില്ലേജാഫീസര്‍ മുഖേന 
അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡില്‍ പ്രകാരം 
ടിയാന്‍ 7-9-2020-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃതാവകാശികളായി 


വയസ്‌ 
1. ശശിലേഖ, എല്‍. കെ. ഭാര്യ 44 
2. അഭിനവ്‌, ബി. എസ്‌. മകന്‍ 12 
3. GROOBIO, ബി. എസ്‌. ” 9 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും മൈനര്‍ സന്താനങ്ങള്‍ ഒന്നാം കക്ഷിയുടെ 
സംരക്ഷണയിലാണെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മഠ്രതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(24) 


നമ്പര്‍ ag)1-20696/ 2020. 2020 ഡിസംബര്‍ 21. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ അതിയന്നൂര്‍ വില്ലേജില്‍ 
കൊടങ്ങാവിള പി. ഒ., കമുകിന്‍കോട്‌, ചീനിവിള റോഡരികത്തു 
വീട്ടില്‍ കെ. എസ്‌. ഇന്ദിരാദേവി മരിച്ചുപോയതിനാല്‍ 
പരേതയുടെ പേരില്‍ കാനറാബാങ്കില്‍ ഹാജരാക്കൂന്നതിനും 
മറ്റാവശ്ൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ ഹരിലാല്‍, കെ. ഐ. 
ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ അതിയന്നൂര്‍ വില്ലേജാഫീസര്‍ 
മുഖേന അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍ 
പ്രകാരം ടിയാള്‍ 24-5-2020-ല്‍ മരിച്ചുപോയതായും പരേതയുടെ 
നിയമാനുസൃതാവകാശികളായി 


വയസ്‌ 
1. ഹരിലാല്‍, കെ. ഐ. മകന്‍ 45 
2. ഹരിപ്രസാദ്‌, കെ. ഐ. ” 40 


61 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കളും 
ഭര്‍ത്താവും മകന്‍ ഹരീഷ്കുമാറും ജീവിച്ചിരിപ്പില്ലായെന്നും 
പരേതനായ ഹരീഷ്കുമാര്‍ അവിവാഹിതനും 
നിസന്തതിയനുമാണെന്നും അറിയുന്നതിനാല്‍ പരേതയുടെ 
പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാരതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 


തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(25) 


നമ്പര്‍ എ1-21773/2020. 2020 ഡിസംബര്‍ 28. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ തിരുപുറം വില്ലേജില്‍ 
തിരുപുറം പി. ഒ., പുത്തന്‍കട, മാതാസദനത്തില്‍ വി. ജറാഡ്‌ 
മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള പെന്‍ഷന്‍ 
ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ 
സുകുമാരി, വൈ. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ തിരുപുറം 
വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാന്‍ 1-11-2020-ല്‍ മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസൃതാവകാശികളായി 


വയസ്‌ 
1. സുകുമാരി, വൈ. ഭാര്യ 55 
2. ജെറിന്‍ എസ്‌. ജറാഡ്‌ മകന്‍ 28 
3. ജിതിന്‍ എസ്‌. ജറാഡ്‌ [ഴി 24 


ഇവര്‍ മാര്രമാണുള്ളതെന്നും പരേതന്റെ പിതാവ്‌ 
ജീവിച്ചിരിപ്പില്ലായെന്നും മാതാവ്‌ മാര്‍ത്ത ജീവിച്ചിരിപ്പുണ്ടെന്നും 
അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും 
വാങ്ങുന്നതിനുള്ള അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാത്രമാണെന്ന്‌ 
കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം അവര്‍ ആ വിവരം പരസൃം ഗസറ്റില്‍ 
ര്രസിദ്ധ പ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ 
ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും ലഭിക്കുന്ന 


അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(26) 


നമ്പര്‍ എ1-21772/2020. 2020 ഡിസംബര്‍ 28. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ തിരുപുറം വില്ലേജില്‍ 
തിരുപുറം പി. ഒ., പുത്തന്‍കട, റോസ്‌ ലാന്റ്‌ -ല്‍ ലീല, സി. 
മരിച്ചുപോയതിനാല്‍ പരേതയുടെ പേരില്‍ ലഭിക്കാനുള്ള 
പെന്‍ഷന്‍ ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും 
AQIA ശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ സൂനില്‍റോസ്‌, പി. എല്‍. 
ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ തിരുപുറം വില്ലേജാഫീസര്‍ 
AGM അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍ 
പ്രകാരം ടിയാള്‍ 9-10-2020-ല്‍ മരിച്ചുപോയതായും പരേതയുടെ 


നിയമാനുന്ൃൃതാവകാശിയായി 
വയസ്‌ 


സുനില്‍റോസ്‌, പി. എല്‍. മകന്‍ 41 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1136 





മാധ്തമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കളും 
ഭര്‍ത്താവും ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ 
പരേതയുടെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശി മേല്‍പ്പറഞ്ഞയാള്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം പരസൃം ഗസറ്റില്‍ 
Laldv] ab പ്പെടുത്തി നേരിട്ട്‌ 
ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും ലഭിക്കുന്ന 


കൊടുക്കുന്നതില്‍ 


30 ദിവസത്തിനകം 


അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(27) 


നമ്പര്‍ aG)1-21852/2020. 2021 ജനുവരി 4, 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കോട്ടുകാല്‍ വില്ലേജില്‍ 
കോട്ടുകാല്‍ പി. ഒ., പനവിളത്തട്‌, ചപ്പാത്ത്‌, എ.എസ്‌.എ. 
നിവാസില്‍ സജിത്കുമാര്‍, പി.റ്റി. 
പരേതന്റെ 


മരിച്ചുപോയതിനാല്‍ 
പേരില്‍ ബാങ്കില്‍ ഹാജരാക്കുന്നതിനും 
മറ്റാവശ്യങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ടി വീട്ടില്‍ ബീന സജിത്‌ 
ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ കോട്ടുകാല്‍ വില്ലേജാഫീസര്‍ 


ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ 


മുഖേന അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍ 
പ്രകാരം ടിയാന്‍ 6-11-2020-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃതാവകാശികളായി 


വയസ്‌ 
q; ബീന സജിത്‌ ഭാര്യ 49 
2. ശ്രീജിത്ത്‌ ബി. സജിത്‌ മകന്‍ 19 
3, ശ്രീലക്ഷ്മി ബി. സജിത്‌ 8 18 
4, തുളസിഭായി മാതാവ്‌ 80 


ഇവര്‍ മാരതമാണുള്ളതെന്നും പരേതന്റെ പിതാവ്‌ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മഠ്രതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(28) 


നമ്പര്‍ ag)1-560/2021. 2021 ജനുവരി 18. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ നെയ്യാറ്റിന്‍കര വില്ലേജില്‍ 
നെയ്യാറ്റിന്‍കര പി. ഒ., തവരവിള, മരുതത്തൂര്‍, സുനിതഭവനില്‍ 
്രദീപ്‌ കുമാര്‍ മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
ബാങ്കില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ 
സുനിത, എം. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ നെയ്യാറ്റിന്‍കര 
വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാന്‍ 13-12-2020-ല്‍ മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസുൃതാവകാശികളായി 


വയസ്‌ 
1. സൂനിത, എം. ഭാര്യ 46 
2. ശ്രദ്ധമോഹന്‍, എസ്‌. പി. മകള്‍ 18 


62 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാ്തമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(29) 


നമ്പര്‍ aG)1-20352/2020. 2020 ഡിസംബര്‍ 2. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പെരുമ്പഴുതൂര്‍ വില്ലേജില്‍ 
ചെരുമ്പഴുതൂര്‍ പി. ഒ., സുമാഭവനില്‍ ആര്‍. കുഞ്ഞുരാജൂു 
മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള പെന്‍ഷന്‍ 
ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ 
സുമംഗല, എന്‍. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
പെരുമ്പഴുതൂര്‍ വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാന്‍ 29-5-2020-@8 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃതാവകാശിയായി 


വയസ 


സുമംഗല, എന്‍. ഭാര്യ 67 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും പരേതന്‍ നിസന്തതിയനാണെന്നും 
അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും 
വാങ്ങുന്നതിനുള്ള അവകാശി മേല്‍പ്പറഞ്ഞവര്‍ മാത്രമാണെന്ന്‌ 
കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം അവര്‍ ആ വിവരം പരസൃം ഗസറ്റില്‍ 
Laldv1 ab പ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ 
ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും ലഭിക്കുന്ന 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(30) 


നമ്പര്‍ ag)1-440/2021. 2021 ജനുവരി 18. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ അതിയന്നൂര്‍ വില്ലേജില്‍ 
നെല്ലിമൂട്‌ പി. ഒ., തൊങ്ങല്‍, സിദ്ധാര്‍ത്ഥ്‌-ല്‍ ജയകുമാര്‍, വൈ. 
മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ എസ്‌.ബി.ഐ.യുടെ 
അവണാകുഴി ശാഖയില്‍ ഹാജരാക്കുന്നതിനും 
മറ്റാവ ശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ സുമലറ്റ്‌ ബോധിപ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ അതിയന്നൂര്‍ വില്ലേജാഫീസര്‍ മുഖേന 
അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍ പ്രകാരം 
ടിയാന്‍ 12-9-2020-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസ്ൃൃതാവകാശിയായി 


വയസ 


സുമലറ്റ്‌, റ്റി. ഭാര്യ 56 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും പരേതന്‍ നിസന്തതിയനാണെന്നും 
അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും 
വാങ്ങുന്നതിനുള്ള അവകാശി മേല്‍പ്പറഞ്ഞവര്‍ മാത്രമാണെന്ന്‌ 
കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം അവര്‍ ആ വിവരം പരസൃം ഗസറ്റില്‍ 
ര്രസിദ്ധ പ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ 
ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും ലഭിക്കുന്ന 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1137 





GBD 


No. Al-15723/2020. 29th September 2020. 


Notice is hereby given by to all whom it may 
concern that P. Mariaglory residing at Edathurapurayidam, 
Kochuthura, Puthiyathura P. O., Karumkulam, Karumkulam 
Village, Neyyattinkara Taluk, Thiruvananthapuram District, 
Kerala State has applied for a legal heirship certificate to 
receive benefits and all other benefits due to her husband 
J. Christhurajan, Edathurapurayidom, Kochuthura, 
Puthiyathura P. O. who died on 22-7-2020. Enquiry 
conducted through the Village Officer, Karumkulam reveals 


that the following persons are the legal heirs of the 
deceased. 
SCHEDULE 
SL Name of the — Relationship with Age 
No. legal heirs the deceased 
1 P. Mariaglory Wife 70 
2 Sherly, M. ൨. daughter 48 
3 Julee, M. G. 35 45 
4 Sheri, J. C. Son 4 
5 Shaiju, J. C. » 40 


The parents of the deceased are no more. Objection if 
any, against the issuance of the legal heirship certificate 
to the above said persons has to be filed in person before 
the undersigned within 30 days from the date of 
publication of this notice in the Kerala Gazette. Belated 
application and those sent by post will not be considered. 


(32) 


No. A1-845/2021. 23rd January 2021. 


Notice is hereby given by to all whom it may 
concern that Siyad, S. residing at Kovilvilakom House, 
Beach Road, Vizhinjam, Vizhinjam Village, Neyyattinkara 
Taluk, Thiruvananthapuram District, Kerala State has 
applied for a legal heirship certificate to receive pension 
benefits and all other benefits due to his father Shahul 
Hameed, M., Kovilvilakom House, Beach Road, Vizhinjam 
who died on 7-7-2020. Enquiry conducted through the 
Village Officers, Vizhinjam and Thiruvallam reveals that the 
following persons are the legal heirs of the deceased. 


SCHEDULE 
Si. Name of the — Relationship with Age 
No. legal heirs the deceased 
1 Aysha Beevi Wife 63 
2 Saifudheen, S. Son 4 
3 Siyad, S. [7 39 
4 Safeer, S. ‘ 35 


Gaz. No. 7/2021/DTP (CLR). 


63 


The parents of the deceased are no more. Objection if 
any, against the issuance of the legal heirship certificate 
to the above said persons has to be filed in person before 
the undersigned within 30 days from the date of 
publication of this notice in the Kerala Gazette. Belated 
application and those sent by post will not be considered. 


(33) 


No. A5-21626/2020. 15th January 2021. 


Notice is hereby given by to all whom it may 
concern that Sidharthan residing at Chirathala Mele Puthen 
Veedu, Karakonam, Karakonam P. O., Kunnathukal Village, 
Neyyattinkara Taluk, Thiruvananthapuram District, Kerala 
State has applied for a legal heirship certificate to receive 
claim from the Tamilnadu Court and all other benefits due 
to his son Shaji, T. S. who died on 26-3-2014. Enquiry 
conducted through the Village Officer, Kunnathukal reveals 


that the following personis the legal heir 
of the deceased. 
SCHEDULE 
Name of the — Relationship with Age 
legal heir the deceased 
Sidharthan Father 70 


The mother Thulasi, C. of the deceased is still alive. 
The deceased is an unmarried and childless person. 
Objection if any against the issuance of the legal heirship 
certificate to the above said person has to be filed in 
person before the undersigned within 30 days from the 
date of publication of this notice in the Kerala Gazette. 
Belated application and those sent by post will not be 
considered. 


Taluk Office, 
Neyyattinkara. 


(Sd.) 
Tahsildar. 





Thiruvananthapuram Taluk 
പരസ്യം 
(1) 


നമ്പര്‍ ജി2-32341//2020. 2020 ഡിസംബര്‍ 23. 


തിരുവനന്തപുരം താലൂക്കില്‍ കുടപ്പനക്കുന്ന്‌ വില്ലേജില്‍ 
ചരുവിളാകത്തു പുത്തന്‍ വീട്‌, ദൂര്‍ഗ്ലാനഗര്‍ നമ്പര്‍ 34 (എ), 
എന്‍.സി.സി റോഡ്‌, പൂമല്ലിയൂര്‍ക്കോണം, പേരൂര്‍ക്കട പി. ഒ. 
എന്ന മേല്‍വിലാസത്തില്‍ ലീലാമ്മ, എ. എന്നവര്‍ 
21-B-2016-00 തീയതി മരണപ്പെട്ടതായും ബാങ്കിലും 
നിയമാനുസൃതമായ മറ്റ്‌ ആവശ്യങ്ങള്‍ക്കുംവേണ്ടി ഹാജരാക്കാന്‍ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ 
മകന്‍ ലാല്‍, എല്‍. എസ്‌. സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ കുടപ്പനക്കുന്ന്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം 


കൃഷ്ണ 


അന്വേഷണം നടത്തിയതില്‍ പരേതയുടെ അവകാശികളായി 
താഴെപ്പറയുന്ന 3 പേരാണുള്ളതെന്ന്‌ അറിവായിരിക്കുന്നു. 


